O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 നവംബർ 30 
Tuesday , 30th November 2021 


1197 വ്യശ്ചികം 15 
15th Vrischikam 1197 


1943 അഗ്രഹായനം 9 
9th Agrahayana 1943 


വാല്യം 10 


നമ്പർ 


47 


Vol . X 


No. 


Part III 


Ground Water Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


30th November 2021 


KERALA GAZETTE 


47 


ദർഘാസ് പരസ്യം 


( നമ്പർ 08 2021-22 ) 


നമ്പർ ജി.ഡബ്ളൂ / ഡി.ഡബ്ളൂ / റ്റി / 1743 / 2021 . 


2021 നവംബർ 10 . 


വയനാട് ജില്ലയിലെ പുൽപ്പള്ളി , പൂതാടി , മുള്ളൻകൊല്ലി പഞ്ചായത്തിൽ കൃത്രിമ ഭൂജല സംപോ 
ഷണ പദ്ധതി നടപ്പിലാക്കുന്നതിനായി ജി . എസ് . ടി . രജിസ്ട്രേഷൻ ഉള്ള അംഗീകൃത കരാറുകാർ 
ഏജൻസികളിൽ നിന്നും മുദ്രവച്ച് മത്സര സ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


സംപോഷണ പദ്ധതി നടപ്പിലാക്കേണ്ട സ്ഥലം 


1 . 


പി . എച്ച് . സി . പുൽപ്പള്ളി , പുൽപ്പള്ളി പഞ്ചായത്ത് . 
ജി . എച്ച് . എസ് . എസ് . അതിരാറ്റുകുന്ന് , പൂതാടി പഞ്ചായത്ത് . 


2 . 


3 . 


ഗ്രാമീണ മഹിളാസമാജം ബിൽഡിംഗ് , മുള്ളൻകൊല്ലി പഞ്ചായത്ത് . 
ഗവ . മോഡൽ ഹോമിയോ ഡിസ്പെൻസറി മുള്ളൻകൊല്ലി പഞ്ചായത്ത് . 


4 . 


അടങ്കൽ 

തുക 


₹ 


3,90,000 . 


ടെണ്ടർ ഫോറത്തിന്റെ വില ? 800 + 12 % ജി.എസ്.ടി. 


നിരതദ്രവ്യം -3 9,800 . 


ദർഘാസുകൾ നൽകി തുടങ്ങുന്ന തീയതിയും സമയവും - 24-11-2021 , 11 മണി മുതൽ . 


ദർഘാസുകൾ വിൽക്കുന്ന അവസാന തീയതിയും സമയവും - 1-12-2021 , 1 മണി വരെ . 


ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും - 1-12-2021 , 3 മണി വരെ . 


ദർഘാസുകൾ തുറക്കുന്ന തീയതി - 1-12-2021 , 4 മണി . 


പ്രവർത്തി തീർക്കേണ്ട കാലാവധി -2 മാസം . 


ഏതെങ്കിലും കാരണവശാൽ ടി ദിവസം പൊതു അവധി പ്രഖ്യാപിക്കപ്പെട്ടാൽ അടുത്ത പ്രവൃത്തി 
ദിവസം ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും . 

ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിവരങ്ങളും താഴെ ഒപ്പുവച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ 
നിന്നും 1-12-2021 ഉച്ചയ്ക്ക് ഒരു മണി വരെ ലഭിക്കുന്നതാണ് . ദർഘാസ് പ്രമാണങ്ങൾ അന്യോന്യം കൈമാറാൻ 
പാടില്ലാത്തതാകുന്നു . ദർഘാസ് പ്രമാണത്തിന്റെ വില യാതൊരു കാരണവശാലും മടക്കികൊടുക്കുന്നതല്ല . 
പോസ്റ്റാഫീസിൽ നിന്നും ജില്ലാ ആഫീസറുടെ പേരിൽ പണയപ്പെടുത്തിയ നാഷണൽ സേവിംഗ്സ് 
സർട്ടിഫിക്കറ്റ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ട്രഷറി സേവിംഗ്സ് ഡെപ്പോസിറ്റ് ദർഘാസിനോടൊപ്പം നിരതദ്രവ്യമായി 
സമർപ്പി ക്കേ ണ്ട താ ണ് . ദർഘാ സി നോടൊപ്പം ? 200 - ന്റെ മുദ്ര പത്രത്തിൽ പാഥ മിക ഉടമ്പടി 
സമർപ്പിക്കേണ്ടതാണ് . ദർഘാസുകളെ സംബന്ധിച്ച എല്ലാ സർക്കാർ നിബന്ധനകളും ഈ ദർഘാസിനും 
ബാധകമായിരിക്കും . 


ഭൂജല വകുപ്പ് , 
വയനാട് 


( ഒപ്പ് ) 
ജില്ലാ ഓഫീസർ . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.11.30 03:54:02 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


